Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


17 
കയ 


GOVERN 


രള സർക്കി 
WMENT OF 


ക്കാർ പ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th December 2012 
2012 ഡിസംബർ 25 


Vol . I 


o.1 . " 


No. 1 എ 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 1 


നമ്പർ 


4th Pousha 1934 
1934 പൌഷം 4 


PART III 
Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


എസ്.എഫ്.2- 2161/ 2012 . 

2012 ഡിസംബർ 4. 
കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിൽ 2012 - 13 
സാമ്പത്തിക വർഷത്തിൽ തൈകൾ ഉത്പാദിപ്പിക്കുന്നതിനായി 
12 x 18 സെ . മീ., 180 ഗേജ് സൈസിലുള്ള വെളുത്ത പോളിത്തീൻ 
കവറുകൾക്കായി അംഗീകൃത ഉൽപാദകരിൽ നിന്നും വിതരണ 
ക്കാ രിൽ നിന്നും മുദ്രവച്ച കവറിൽ ദർ ഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടി ദർഘാസ് കവറിന്റെ മുകളിൽ 

പോളിത്തീൻ കവർ സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് 
എഴുതി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ 

ഫോറസ് ടി ഡിവിഷൻ, ആ രണ്യ ഭവൻ, എസ്. എച്ച്. 
മൗണ്ട് പി . ഒ ., കോട്ടയം -686 006 എന്ന മേൽവിലാസത്തിൽ 
നിശ്ചിത തീയതിയും സമയത്തിനും സമർപ്പിക്കേണ്ടതാണ്. 


പോളിത്തീൻ കവറിന്റെ വിശദാംശങ്ങൾ 


അളവ് 12 സെ . മീ . x 18 സെ . മീ . 

180 ഗേജ് സൈസ്. 
ആവശ്യമുള്ള എണ്ണം 1500 കി . ഗ്രാം . 
അടങ്കൽ തുക - 2,00, 000 


11. സ്റ്റോർ പർച്ചേസ് സംബന്ധിച്ച് കേരള സർക്കാർ 

പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കു വാൻ 
ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
കേരള ഫോറസ്റ്റ് കോഡിലും കേരള സ്റ്റോർ പർച്ചേസ് 
മാന്വലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ ദർഘാസിനും 
ബാധകമാണ്. 


12 . 


നിരതദ്രവ്യം - 5,000. 
ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
ദർഘാസ് ഫോറങ്ങൾ 4 - 1- 2013 പകൽ 1 മണിവരെ 
കോട്ടയം സോഷ്യൽ ഫോറസ് ടി ഡിവിഷൻ 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 

- പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം പകൽ 
3 മണിവരെ സ്വീകരിക്കുന്നതും, 3 .30 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 
- പസ്തുത ദിവസം പൊതു ഒഴിവ് ദിവസമായി 
പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
തീയതിക്കും, സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ 
യഥാക്രമം ലഭ്യമാക്കുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 


- കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തിദിവസങ്ങളിൽ കോട്ടയം 
സോഷ്യൽ ഫോറസ്ട്രി ആഫീസിലെ 0481- 2310412 എന്ന 
നമ്പരിൽ ലഭിക്കുന്നതാണ്. 


( ഒപ്പ്) 
സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
ഡിവിഷൻ, കോട്ടയം. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


വ്യവസ്ഥകൾ 


- പോളിത്തീൻ കവറുകൾ കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി 
യൂണിറ്റ് റെയിഞ്ചാഫീസറെ ഏൽപ്പിച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. 
കരാറിൽ ഏർപ്പെടുത്തിയ തീയതി മുതൽ 
ആവശ്യാനുസരണം കവർ സപ്ലെചെയ്യേണ്ട തും 

31- 1- 2013 - നകം സപ്ലെ പൂർത്തീകരിക്കേണ്ടതുമാണ്. 
3. മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചിത അളവിൽ 
സപ്ത പൂർത്തിയാക്കാൻ സാധിക്കാത്ത പക്ഷം ടി 
ദർ ഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും 
ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും പോളിത്തീൻ 
കവറുകൾ വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതുമാണ്. 
നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ കോട്ടയം 
സിവിൽ സ്റ്റേഷൻ ബാഞ്ചിൽ മാറാവുന്ന ഡിമാന്റ് 
ഡാഫ്റ്റായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
പേരിൽ പ് ളഡ് ജ് ചെയ്ത് ദർഘാസിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 
5. എസ്. എസ്. എ . യൂണിറ്റുകൾ നിരതദ്രവ്യം 
നൽകേണ്ടതില്ല . ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജരുടെ 
ഇതു സംബന്ധിച്ചുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് 

ഹാജരാക്കേണ്ടതാണ്. 
6. ഏകദേശം ക്വാണ്ടിറ്റി മാത്രമാണ് കണക്കാക്കിയിട്ടുള്ളത്. 

പോളിത്തീൻ കവറുകൾക്ക് കിലോഗ്രാം 
അടിസ്ഥാനത്തിലുള്ള വില , ട്രാൻസ്പോർട്ടിംഗ് ചാർജ്ജ്, 
മറ്റ് നിലവിലുള്ള നികുതികൾ എന്നിവ ചേർന്നുള്ള 
നിരക്ക് തുകയായിരിക്കണം ദർഘാസിൽ 

രേഖപ്പെടുത്തേണ്ടത്. 
8. ദർഘാസ് സമർപ്പിക്കുമ്പോൾ സാമ്പിളായി രണ്ട് 

പോളിത്തീൻ കവർ കൂടി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
തുകയ്ക്കുപുറമെ അടങ്കൽ തുകയുടെ 2 .5 % തുക കൂടി 
സെക്യൂരിറ്റി വച്ച് ദർഘാസ് അംഗീകരിക്കുന്നതായി 
അറിയിക്കുന്ന തീയതി മുതൽ 7 ദിവസത്തിനകം 

കരാറിലേർപ്പെടേണ്ടതാണ്. 
10 . കരാർ പ്രകാരമുള്ള സം . നിശ്ചിത ദിവസത്തിനകം 
തൃപ്തികരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ലിയറൻസ് 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സെക്യൂരിറ്റി മടക്കി 
വാങ്ങേണ്ടതാണ്. 


